Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


ക 


< 


- 
കേശ 
GOVERNN 


ൾ 


രള സർക 


ർക്കുമാർ 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


3rd April 2012 
2012 ഏപ്രിൽ 3 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 


1 A 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Chaithra 1934 
1934 ചൈതം 14 


PART III 


Stores Purchase 


Sale of tender forms will be closed at 12 noon on 
16 -4 - 2012 . Cheques , Postage Stamps, Demand Draft, Postal 
Order etc . will not be accepted towards the cost of 
tender forms nor will be sent per V. P.P . Duplicate tender 
forms if required will be issued at 156 per copy . 


Collegiate Education Department 

SHORT TENDER NOTICE 
No. A5/377/2011- 12 . 

13th March 2012. 
Sealed tenders are invited for the supply of 
Sports Goods to Government Victoria College , Palakkad 
for 40 ,000 . 

The tender should be superscribed “ Tender 
No . A5 / 377/ 2011 - 12 supply of Sports Goods ” and 
addressed to “ The Principal, Government Victoria College , 
Palakkad - 678 001 . The filled in tenders should reach in 
this office on or before 16 -4 - 2012 , 2 p . m . Late tenders will 
not be considered under any circumstances . The tenders 
will be opened at 3 p . m . on 16 -4 - 2012 in the presence of 
such of the tenderers or their authorised representatives 
who may be present at that time. 

Intending tenderers may on application to “ The 
Principal, Government Victoria College, Palakkad - 678 001 
obtain the requisite tender forms on which tenders 
should be submitted . Application for tender form should 
be accompanied by Money Order or Cash remittance of 

312 (Rupees Three Hundred and Twelve only ) which is 
the price fixed for a form and which is not refundable . 
Tender forms are not transferable . 


പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
കായിക ഉപകരണങ്ങൾ 40, 000- ന് വിതരണം ചെയ്യുന്നതിന് 
മുദ്രവെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- ടെണ്ടറുകൾ ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് 
ടെണ്ടർ നമ്പർ “ എ5/ 377 / 2011 - 12 കായിക ഉപകരണങ്ങൾ” എന്ന് 
രേഖപ്പെടുത്തേണ്ടതും “ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് വിക്ടോറിയ 
കോളേജ്, പാലക്കാട്-678 001” എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
തുമാണ്. ടെണ്ടറുകൾ 16 - 4 - 2012 ഉച്ചയ്ക്ക് 2 മണിക്കു മുമ്പായി 
കോളേജ് ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
ടെണ്ടറുകൾ 16 -4 - 2012 വൈകുന്നേരം 3 മണിക്ക് ഹാജരായിട്ടുള്ള 
കരാറുകാരുടേയോ അവരുടെ അംഗീകൃത ഏജന്റിന്റെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

- താൽപ്പര്യമുള്ളവർ ടെണ്ടർ ഫോറത്തിനായി"“ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്-678 001” എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി 312 (മുന്നൂറ്റി പ്രന്തണ്ട് 
രൂപ മാത്രം) ( നികുതിയടക്കം) അടയ്ക്കേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 16 - 4 - 2012 
ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില നേരിട്ട് അടയ്ക്കുകയോ മണിയോർഡറായി 
അയയ്ക്കു കയോ ചെയ്യാം. ഡാഫ്റ്റ്, ചെക്ക്, പോസ്റ്റേജ് 
സ്റ്റാമ്പുകൾ മുതലായവ സ്വീകരിക്കുകയോ, വി. പി . പി. ആയി 
അയയ്ക്കുകയോ ചെയ്യാവുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യ 
മുള്ളവർ ആയതിലേക്കായി 156 (നൂറ്റി അൻപത്തിയാറ് രൂപ 
മാത്രം) കൂടി അയയ്ക്കേണ്ടതാണ്. 


Government Victoria College, 
Palakkad . 


(Sd.) 
Principal. 


